Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


( 


- 
കേര 
GOVERN 


രള സർക 


ർക്കുമാർ 


MENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th May 2012 
2012 മേയ് 15 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


- S 


II 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


25th Vaisakha 1934 
1934 വൈശാഖം 25 


PART III 
Stores Purchase 


Collegiate Education Department 


- ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ജി . സി .എച്ച്. 2012- 13. 

2012 ഏപ്രിൽ 16 . 
ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലുകളിലേക്ക് 2012 
ജൂൺ മുതൽ 2013 ഏപ്രിൽ വരെ ആ വ ശ്യമുള്ള 
നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ 

മുൻകൂർ 
ഇനവിവരം 

പട്ടിക 
നമ്പർ 

മടിശ്ശീല 


1, 000 


1,000 


നാളികേരം 
പഴവർഗ്ഗങ്ങൾ 
പച്ചക്കറി 
മുട്ട, ഇറച്ചി, മത്സ്യം 
ബേക്കറി സാധനങ്ങൾ 
മധുര പലഹാരങ്ങൾ 


എ 
ബി 

സി 
- ഡി 


4 ,000 


2 . ഓരോ ഇനത്തിനും അടയ്ക്കേണ്ട മുൻകൂർ മടിശ്ശീല 
പൂരിപ്പിച്ച് ടെണ്ടർ ഫോം നൽകു ന്ന തിനോടൊപ്പം 
അടയ്ക്കേണ്ടതാകുന്നു . 
എല്ലാ ടെണ്ടർ ഫോമുകളിലും 2,00 ,000 (രണ്ടു ലക്ഷം 
രൂപ ) കുറയാത്ത ടെണ്ട റു കാ രന്റെ പേരിലുള്ള 
സോൾവൻസി അടക്കം ചെയ്ത് സീൽ ചെയ്ത് നൽകേ 
ണ്ട താകു ന്നു . സോൾവൻസി ഇല്ലാത്ത ഫോമുകൾ 
നിരസിക്കപ്പെടും. 
4. ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതി 30 - 5 - 2012 

ബുധനാഴ്ച രാവിലെ 11 മണി. 
5. ടെണ്ടർ തുറക്കുന്ന തീയതി 30 - 5 -2012 ബുധനാഴ്ച 

ഉച്ചയ്ക്ക് 12 മണി. 
6. 29 - 5 - 2012 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിവരെ ടെണ്ടർ 

ഫോമുകൾ ലഭിക്കുന്നതായിരിക്കും. ശേഷം ഫോമുകൾ 
ലഭിക്കുന്നതല്ല . 
7 . ടെണ്ടർ ലഭിക്കുന്നവർ മുകളിൽ പറഞ്ഞ നിരതദ്രവ്യം 
അടക്കം മുദ പ ത ത്തിൽ കരാർ എഴുതി ഒപ്പിട്ട് 
നൽകേണ്ടതാകുന്നു . 
ടെണ്ടർ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്റ്റൽ 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. ടെണ്ടർ മാറ്റി 
വെയ്ക്കുന്നതുൾപ്പെടെ ടെണ്ടർ റദ്ദാക്കുന്നതിനും മറ്റും 
വാർഡന് പൂർണ്ണ അധികാരമുണ്ടായിരിക്കുന്നതാകുന്നു . 


1,000 


1,000 


6 


എഫ് 


500 


നിരതദ്രവ്യം ക്രമനമ്പർ 1, 2, 4, 5 ഇവയ്ക്ക് 5, 000 
വീതം, ക്രമനമ്പർ 3 - ന് 20 ,000 , കമനമ്പർ 6 - ന് 2 ,500 . 

നിബന്ധനകൾ 
1. ടെണ്ടർ ഫോമിന്റെ വില 1, 500 - ഉം , വാറ്റ് 188 - ഉം 

ഉൾപ്പെടെ 1, 688 ആകുന്നു . ഈ തുക ഹോസ്റ്റൽ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 


9. ടെണ്ടർ ഇന ങ്ങ ളുടെ വില ടെണ്ടർ തുറക്കുന്ന 
ദിവസത്തെ മാർക്കറ്റ് വിലയേക്കാൾ വളരെ കൂടുതലോ 
കുറവോ ആകുവാൻ പാടുള്ളതല്ല . 
10 . ടെണ്ടർ ഇന ങ്ങ ളുടെ വില ടെണ്ടർ തുറക്കുന്ന 
ദിവസത്തെ വില നിലവാരത്തിൽ നിന്ന് വളരെ കൂടുതലോ 
കുറവോ ആയാൽ പ്രസ്തുത ഇനത്തിന്റെ വില ലേലം 
തുറക്കുന്ന ദിവസത്തെ വില നിലവാരത്തിന് അനുസൃത 
മായി പുനർ നിർണയം നട ത്തു വാ ൻ വാർഡന് 
അധികാരം ഉണ്ടായിരിക്കുന്നതാകുന്നു . 
11. ടെണ്ടർ സംബ ന്ധിച്ച എല്ലാ തീരു മാ ന ങ്ങളും 

വാർഡനിൽ നിക്ഷിപ്തമായിരിക്കും. 
ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റൽ, 

( ഒപ്പ്) 
ചിറ്റൂർ. 

വാർഡൻ. 


